Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL /TV ( N ) /12/ 2009 - 2011 


ക 


ന 


GOVERAL 


{ 


# ke 


e 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


19th January 2010 
2010 P | cn 19 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


29th Pousha 1931 
1931 പൌഷം 29 


PART III 
Co -operative Department 


ആലപ്പുഴ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


നമ്പർ എ . ഇ . എൽ. 3816 / 86. 

2009 ഒക്ടോബർ 27. 
സൂചന: - (1) തിരുവനന്തപുരം മാർക്കറ്റിംഗ് ആന്റ് പ്രൊസസിംഗ് ജോയിന്റ് രജിസ്ട്രാറുടെ 17- 1- 1969- ലെ 

എം . പി.( 2 ) 22429/ 67 -ാം നമ്പർ ഉത്തരവ്. 
(2) ലിക്വിഡേറ്ററുടെ 14- 10 - 2009- ലെ 995/09 -ാം നമ്പർ ഉത്തരവ്. 
(3) കാർത്തികപ്പള്ളി സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ 14 - 10 - 2009- ലെ 995 /09 -ാം 

നമ്പർ കത്ത്. 
- എ 182 -ാം നമ്പർ ദേശത്തിനകം പൗൾട്രി ബ്രീഡേഴ്സ് സഹകരണ സംഘം ( ക്ലിപ്തം ) - ന്റെ പ്രവർത്തനം 1969- ലെ കേരള 
സഹകരണനിയമം വകുപ്പ് 73 (3 ) അനുസരിച്ച് അവസാനമായി സമാപ്തീകരിച്ചുകൊണ്ട് സംഘത്തിന്റെ ലിക്വിഡേറ്റർ സൂചന (2 ) 
ഉത്തരവ്പുറപ്പെടുവിക്കുകയും ടി ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് 1969 - ലെ കേരള സഹകരണനിയമം വകുപ്പ്74 പ്രകാരം സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് സൂചന ( 3) പ്രകാരം കാർത്തികപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

ഉത്തരവ് 


എ 182 -ാം നമ്പർ ദേശത്തിനകം പൗൾട്രി ബീഡേഴ്സ് സഹകരണ സംഘം ( ക്ലിപ്തം) - ന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള 
സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . - 

സംഘത്തിന്റെ ലഭ്യമായ റിക്കാർഡുകൾ, ലിക്വിഡേറ്റർ മൂന്നു വർഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം സഹകരണസംഘം 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) ഓഫീസ്, 
ആലപ്പുഴ. 

Gaz . No. 3/2010 /DTP (Co -operative ). 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


64 


KERALA GAZETTE 


[PART III 


ഇടുക്കി ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


നമ്പർ എ . ഇ .എൽ. 3873/ 08. 


2009 ഒക്ടോബർ 31. 


സൂചന: - (1) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 15 - 9- 1999 - ലെ സി . എസ്. 3873 / 98 -ാം നമ്പർ ഉത്തരവ്. 

(2) തലയാർ കൺസ്യൂമർ സഹകരണസംഘം ലിക്വിഡേറ്ററുടെ 25-5 -2009 - ലെ 1168/08 -ാം നമ്പർ ഉത്തരവ്. 
(3) ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 16 - 7- 2009, 29 -9-2009 എന്നീ തീയതികളിലെ 

1168/ 08, 1113/ 09 എന്നീ നമ്പർ കത്തുകൾ. 


മേൽ സൂചന ( 1) ഉത്തരവ് പ്രകാരം ഐ . 245 -ാം നമ്പർ തലയാർ കൺസമർ സഹകരണസംഘം ക്ലിപ്തത്തിന്റെ 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ദേവികുളം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ടിയാൻ 4 - 2 - 2009 - ൽ ചാർജ്ജ്ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സംഘം വക 
റിക്കാർഡുകളും രജിസ്റ്ററുകളും ലഭിക്കാത്തതിനാൽ ആസ്തിബാദ്ധ്യതകൾ തിട്ടപ്പെടുത്തി വരവ് ചെലവ് കണക്ക്, ബാക്കിപത്രം 
എന്നിവ തയ്യാറാക്കുവാൻ സാധിച്ചിട്ടില്ലായെന്നും റിക്കാർഡുകൾ കണ്ടെടുക്കുന്നതിന് എല്ലാ നിയമാനുസൃത നടപടികളും 
സ്വീകരിച്ചെങ്കിലും റിക്കാർഡുകൾ ലഭ്യമായില്ലെന്നും ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

- സംഘം പ്രാഥമിക ഓഹരി മൂലധനമായി പിരിച്ചെടുത്ത 5,000 രൂപ ജില്ലാ സഹകരണ ബാങ്കിന്റെ മൂന്നാർ ശാഖയിൽ 
നിക്ഷേപിച്ചിരുന്നതായും ടി തുകയിൽ 281 രൂപ കഴിച്ച് ബാക്കി തുക പ്രാരംഭ ചെലവിനത്തിൽ സംഘത്തിന്റെ പാമോട്ടിംഗ് 
കമ്മിറ്റി ചെലവഴിച്ചതായി കരുതുന്നതായും സൂചന (3) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

- സംഘത്തിന്റെ പേരിൽ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിൽ എസ്. 140 -ാം നമ്പർ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ടി തുക 
പിൻവലിച്ച് നിയമാനുസൃത ലിക്വിഡേഷൻ ചാർജ്ജ്, പൊതു ലിക്വിഡേഷൻ ഫണ്ട്എന്നിവ അടച്ചിട്ടുള്ളതായും ബാക്കി തുക 
സർക്കിൾ സഹകരണ യൂണിയന് സംഭാവന നൽകിയിട്ടുള്ളതായും ലിക്വിഡേറ്ററുടെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട്. 

ടി സംഘത്തിന് ഈ ആഫീസിലെ 27 - 8- 1993 - ലെ 2818 / 92 -ാം നമ്പർ ഉത്തരവ് പ്രകാരം ഓണച്ചന്ത ഗ്രാന്റായി ലഭിച്ച 846 രൂപ 
ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിന്റെ ചെറുതോണി ശാഖയിൽ പിൻവലിക്കാതെ അവശേഷിച്ചിട്ടുള്ളത് സർക്കാരിലേക്ക് 
തിരിച്ചടയ്ക്കുന്നതിന് ജില്ലാ സഹകരണബാങ്ക് ജനറൽ മാനേജർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 

ടി സംഘത്തിന് സ്വന്തമായി ആഫീസോ സ്ഥിരം ജീവനക്കാരോ ഇല്ലായെന്നും സംഘത്തിന് യാതൊരുവിധ ആസ്തികളും 
ഇല്ലായെന്നും സംഘം രൂപീകരിച്ചതിനുശേഷം ആഡിറ്റ് നടത്തിയിട്ടില്ലായെന്നും സംഘത്തിന്റെ റിക്കാർഡുകൾ നഷ്ടപ്പെട്ട സാഹചര്യ 
ത്തിൽ ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ നിർവ്വാഹമില്ല എന്നും സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം ടി 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്ത്ഉത്തരവാകാവുന്നതാണെന്നും സൂചന ( 3) പ്രകാരം ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. 

- ലിക്വിഡേറ്ററുടേയും അസിസ്റ്റന്റ് രജിസ്ട്രാറുടേയും റിപ്പോർട്ടിന്റേയും ശുപാർശയുടേയും അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


- ഐ . 245 -ാം നമ്പർ തലയാർ കൺസമർ സഹകരണ സംഘത്തിന്റെ റിക്കാർഡുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ 
സംഘത്തിന്റെ പ്രവർത്തനം നിയമാനുസൃതം സമാപ്തീകരിക്കാൻ നിർവ്വാഹമില്ല എന്ന് ബോദ്ധ്യപ്പെട്ട് സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം റദുചെയ്ത് ഇതിനാൽ ഉത്തരവാകുന്നു . 


( 2 ) 


നമ്പർ എ . ഇ . എൽ. 417 0 / 98. 

2009 ഒക്ടോബർ 30. 
സൂചന:- (1) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 18 -3- 1999 - ലെ സി. എസ്. 4170/98 -ാം നമ്പർ ഉത്തരവ്. 
- ( 2) പള്ളിവാസൽ കൺസ്യൂമർ സഹകരണസംഘം ലിക്വിഡേറ്ററുടെ 25-5 - 2009 - ലെ 1166/ 08 -ാം നമ്പർ 

ഉത്തരവ്. 


- (3) 


ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 16 - 7 - 2009 -ാം തീയതിയിലെ 1166/ 08 -ാം നമ്പർ 
കത്ത്. 


മേൽ സൂചന (1) ഉത്തരവ് പ്രകാരം ഐ . 247 -ാം നമ്പർ പള്ളിവാസൽ കൺസ്യൂമർ സഹകരണസംഘം ക്ലിപ്തത്തിന്റെ 
പ്രവർത്തനം സമാപീകരിക്കുന്നതിന് ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ ദേവികുളം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ടിയാൻ 29- 11 -1999- ൽ ചാർജ്ജ്ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സംഘം വക റിക്കാർഡുകളും 
രജിസ്റ്ററുകളും ലഭിക്കാത്തതിനാൽ ആസ്തിബാദ്ധ്യതകൾ തിട്ടപ്പെടുത്തി വരവ് ചെലവ് കണക്ക്, ബാക്കിപത്രം എന്നിവ 
തയ്യാറാക്കുവാൻ സാധിച്ചിട്ടില്ലായെന്നും റിക്കാർഡുകൾ കണ്ടെടുക്കുന്നതിന് എല്ലാ നിയമാനുസൃത നടപടികളും സ്വീകരിച്ചെങ്കിലും 
റിക്കാർഡുകൾ ലഭ്യമായിട്ടില്ലെന്നും ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


19th JAN . 2010] 


CO -OPERATIVE DEPARTMENT 


65 


സംഘത്തിന്റെ പേരിൽ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിൽ എസ്. 122 -ാം നമ്പർ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതുക 
പിൻവലിച്ച് നിയമാനുസൃത ലിക്വിഡേഷൻ ചാർജ്ജ്, പൊതു ലിക്വിഡേഷൻ ഫണ്ട്എന്നിവ അടച്ചിട്ടുള്ളതായും ബാക്കി തുക 
സർക്കിൾ സഹകരണ യൂണിയന് സംഭാവന നൽകിയിട്ടുള്ളതായും ലിക്വിഡേറ്ററുടെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട്. കൂടാതെ 
നീക്കിയിരിപ്പായിഉണ്ടായിരുന്ന 1082.25 രൂപ സംഘത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ. എസ്. കെ . വിജയൻ എന്നയാളിൽ നിന്നും ഈടാക്കിയി 
ട്ടുണ്ടെന്നും ടി തുകയിൽ 163 രൂപ ( 15 %) ലിക്വിഡേഷൻ ചാർജ്ജായി ദേവികുളം സബ്ട്രഷറിയിൽ അടച്ചിട്ടുണ്ടെന്നും ബാക്കി തുക 
ജില്ലാ സഹകരണ ബാങ്കിൽ ലിക്വിഡേറ്ററുടെ പേരിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും 29- 9- 2009 - ലെ 
1168 / 08 -ാം നമ്പർ കത്ത് പ്രകാരം ലിക്വിഡേറ്റർ അറിയിച്ചിട്ടുണ്ട്. 


- സംഘത്തിന് സ്വന്തമായി ആഫീസോ സ്ഥിരം ജീവനക്കാരോ ഇല്ലായെന്നും സർക്കാരിൽ നിന്നോ ജില്ലാ സഹകരണ ബാങ്കിൽ 
നിന്നോ യാതൊരുവിധ ധനസഹായവും ലഭിച്ചിട്ടില്ലായെന്നും സംഘത്തിന് യാതൊരുവിധ ആസ്തികളും ഇല്ലായെന്നും സംഘം 
രൂപീകരിച്ചതിനുശേഷം യാതൊരുവിധ വ്യാപാര പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്നും സംഘത്തിന്റെ രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ 
നാളി തു വരെ സംഘ ത്തി ന്റെ ആ ഡിറ്റ് നട ത്തി യിട്ടില്ലാ യെന്നും മേൽ സാഹ ച ര്യ ത്തിൽ ലിക്വി ഡേ ഷൻ 
നടപടികൾ പൂർത്തീകരിക്കാൻ നിർവ്വാഹമില്ല എന്നും ആകയാൽ സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം ഐ . 247 -ാം 
നമ്പർ പള്ളിവാസൽ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ്ത്ഉത്തരവാകാവുന്നതാണെന്നും സൂചന (3) 
പ്രകാരം ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. 

- മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ഐ . 247 -ാം നമ്പർ പള്ളിവാസൽ കൺസ്യൂമർ സഹകരണസംഘം ലിക്വിഡേറ്ററുടെ 25 - 5- 2009 - ലെ റിപ്പോർട്ടും അസിസ്റ്റന്റ് 
രജിസ്ട്രാറുടെ ശുപാർശയും പരിഗണിച്ച് ഐ . 247 -ാം നമ്പർ പള്ളിവാസൽ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
സഹകരണനിയമം വകുപ്പ്74 പ്രകാരം റദുചെയ്ത് ഇതിനാൽ ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ മൂന്നുവർഷത്തേക്ക് സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) - ന്റെ മുൻ അനുവാദത്തോടുകൂടി നശിപ്പിച്ചുകളയേണ്ടതുമാണ്. 


(3 ) 


നമ്പർ എ . ഇ .എൽ. 5261 / 77. 

2009 ഒക്ടോബർ 31. 
സൂചന : - (1) സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) കേരളം - ന്റെ 31- 3-1964 - ലെ ജി 4 -15229 / 64 -ാം നമ്പർ 

ഉത്തരവ്. 


(2) ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 20 - 10 - 2009 , 28 -10 - 2009 എന്നീ തീയതികളിലെ 

788 / 2009 -ാം നമ്പർ കത്തുകൾ. 


- ശ്രീചിത്രാ കാർഡമം കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി 1998 - ന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററായി, 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ, കാഞ്ഞിരപ്പള്ളിയെ, 1951- ലെ തിരുവിതാംകൂർ- കൊച്ചിൻ സഹകരണ നിയമം വകുപ്പ് 51 പ്രകാരം 
നിയമിച്ച് ഉത്തരവായിട്ടുള്ളതാണ്. ടിയാൻ 23- 3 - 1965 - ൽ ചാർജ്ജടുക്കുകയും തുടർന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), ദേവികുളം 
ആഫീസിലെ ദേവികുളം യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് ചാർജ്ജ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. 

9- 3-1110 മലയാള വർഷത്തിൽ രജിസ്റ്റർ ചെയ്തത് 10-4- 1110 മലയാള വർഷത്തിൽ പ്രവർത്തനം ആരംഭിച്ച ടി സംഘത്തിൽ 730 
അംഗങ്ങളും 9,833 രൂപ ഓഹരി മൂലധനവും ഉണ്ടായിരുന്നതായും സംഘം പ്രവർത്തനം നിലച്ചിട്ട് ഇപ്പോൾ ഏകദേശം 45 വർഷം 
കഴിഞ്ഞിട്ടുണ്ടെന്നും സംഘത്തിന്റെ അഡ്മിഷൻ രജിസ്റ്റർ, നാൾവഴി രജിസ്റ്റർ, ആഡിറ്റ് സർട്ടിഫിക്കറ്റ് മുതലായ റിക്കാർഡുകൾ ഒന്നും 
തന്നെ ലഭ്യമല്ലായെന്നും സംഘം വക റിക്കാർഡായി ആകെ ലഭിച്ചിട്ടുള്ളത് 1951 മുതൽ 1967 വരെയുള്ള നാൾവഴി മാത്രമാണെന്നും 
റിക്കാർഡുകൾ ലഭ്യമാകാത്തതിനാൽ വരവ് ചെലവ് കണക്ക്, ബാക്കി പ്രതംഎന്നിവ തയ്യാറാക്കുന്നതിന് സാധിച്ചിട്ടില്ലായെന്നും സൂചന (2) 
കത്ത് പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ടി സംഘത്തിന് സ്വന്തമായി വസ്തുവകകളോ ഫർണിച്ചർ, കെട്ടിടം മുതലായവയോ ഇല്ലായെന്നും സംഘത്തിന് സർക്കാർ, 
ധനസഹായ ബാങ്ക്, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവർക്ക് ഏതെങ്കിലും ബാദ്ധ്യതകൾ കൊടുത്ത് തീർക്കാൻ ഉള്ളതായി അറിയാൻ 
കഴിഞ്ഞിട്ടില്ലായെന്നും സംഘത്തിൽ ജീവനക്കാർ ആരെങ്കിലും ജോലി ചെയ്തിരുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടില്ലായെന്നും അംഗത്വ 
രജിസ്റ്റർ ലഭിക്കാത്തതിനാൽ അംഗങ്ങളെകണ്ടെത്തുവാനും പൊതുയോഗം വിളിക്കുവാനും ഓഹരി തിരികെ നൽകുവാനും കഴിഞ്ഞി 
ട്ടില്ലായെന്നും സംഘം പ്രവർത്തനം നിലച്ചിട്ട് 45 വർഷം കഴിഞ്ഞിട്ടുള്ളതിനാലും റിക്കാർഡുകളും രജിസ്റ്ററുകളും ലഭ്യമല്ലാത്തതിനാലും 
നിയമാനുസൃതം ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ലായെന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


KERALA GAZETTE 


[ PART III 


സംഘത്തിന്റെ അറിയപ്പെടുന്ന ആസ്തിയായി ആകെ ഉള്ളത് സംഘത്തിന്റെ പേരിൽ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിന്റെ 
മൂന്നാർ ശാഖയിൽ എസ്. ബി. 471-ാം നമ്പർ അക്കൗണ്ടിലുള്ള 39,081 രൂപയാണെന്നും ആയത് പിൻവലിച്ച് ലിക്വിഡേഷൻ ചാർജ്ജ് 
5,862 രൂപയും പൊതു ലിക്വിഡേഷൻ ഫണ്ട് 1,954 രൂപയും അടയ്ക്കുകയും ബാക്കിയുള്ള 31,265 രൂപ പൊതു ലിക്വിഡേഷൻ ഫണ്ട് 
അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളതായും അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി പ്രകാരം തുക പിൻവലിച്ച് 
വിനിയോഗിച്ചിട്ടുള്ളത് ഈ ആഫീസിലെ എ . ഇ . എൽ. ഇൻസ്പെക്ടർ പരിശോധിച്ച് ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട്. സംഘത്തിന്റെ 
ലിക്വിഡേഷൻ നടപടികൾ നിയമാനുസരണം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ, 1969 - ലെ കേരള സഹകരണ നിയമം 
വകുപ്പ് 74 പ്രകാരം ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും ദേവികുളം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. 

- മേൽ സാഹചര്യത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ റിപ്പോർട്ടും ശുപാർശയും പരിഗണിച്ച് താഴെ പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


1998 -ാം നമ്പർ ശ്രീചിത്രാ കാർഡമം കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സമാപ്തീകരണ നടപടികൾ നിയമാനുസരണം 
പൂർത്തിയാക്കുവാൻ നിർവ്വാഹമില്ലാത്ത സാഹചര്യം ബോദ്ധ്യപ്പെട്ട് ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ 
നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘം വക റിക്കാർഡുകൾ മൂന്നുവർഷത്തേക്ക് സൂക്ഷിക്കേണ്ടതും ആയതിനുശേഷം ജോയിന്റ് രജിസ്ട്രാറുടെ 
മുൻകൂർ അനുവാദം വാങ്ങിയതിനുശേഷം മാത്രം ആയത് നശിപ്പിച്ചുകളയേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസ്, 
ഇടുക്കി. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കോഴിക്കോട് ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ ഉത്തരവ് 


- ( 1) 


നമ്പർ എ . ഇ . എൽ. 5957 / 99 . 


2009 ഒക്ടോബർ 24 . 


സൂചന: - (1) ഈ ആഫീസിലെ 28- 8 - 2009 - ലെ സി . എസ്. 825 /99 -ാം നമ്പർ ഉത്തരവ്. 


- (2) കൊയിലാണ്ടി ജനറൽ വിഭാഗം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 14-3-2008 - ലെ 1421/99/PBA നമ്പർ കത്ത്. 


സൂചന (1) ഉത്തരവ് പ്രകാരം കൂത്താളി കലക്ടീവ് ഫാം പട്ടയം ഹോൾഡേഴ്സ് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ 
പ്രവർത്തനം സമാപ്തീകരിക്കുവാൻ ഉത്തരവാകുകയും 15 - 5- 2000 - ന് ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയുണ്ടായി. 
നിലവിൽ സർക്കാരിലേക്ക് അടവാക്കാനുണ്ടായിരുന്ന ബാധ്യതകളൊന്നുംതന്നെ ഇല്ല . 

സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി ഉത്തരവാകാൻ സൂചന 2 
പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരിക്കയാണ്. ഈ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ഡി. 2358 കൂത്താളി കലക്ടീവ് ഫാം പട്ടയം ഹോൾഡേഴ്സ് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള 
സഹകരണനിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . സംഘം ഈ ഉത്തരവ് തീയതി മുതൽ ഒരു ഏകാംഗ 
യോഗമല്ലാതായി തീരുന്നതാണ്. സംഘത്തിന്റെ റിക്കാർഡുകൾ 3 വർഷം വരെ സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ ആഫീസിന്റെ 
മുൻ അനുവാദത്തോടെ നശിപ്പിക്കേണ്ടതുമാണ്. 


19th JAN . 2010] 


CO -OPERATIVE DEPARTMENT 


( 2 ) 


നമ്പർ എ . ഇ . എൽ. / 5966 / 09 . 


2009 ഒക്ടോബർ 24. 


സൂചന: - (1) ഈ ആഫീസിലെ 16 - 3- 2000 - ലെ സി. എസ്. 1034 / 00 / കെ . ഡിസ്. ഉത്തരവ്. 

- (2) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ) വടകരയുടെ 9- 10 -2009- ലെ സി. 1364 /09 നമ്പർ കത്ത്. 
സൂചന ( 1) ഉത്തരവ് പ്രകാരം വടകര താലൂക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് സഹകരണ സംഘം ഡി . 2458 - ന്റെ 
പ്രവർത്തനം സമാപ്തീകരിക്കുവാൻ ഉത്തരവാകുകയും 26- 4-2000 - ന് ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയുണ്ടായി. 
സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാനുള്ള ബാദ്ധ്യതകളൊന്നുംതന്നെ നിലവിലില്ല . 

- സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി ഉത്തരവാകാൻ സൂചന 
(2) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരിക്കയാണ്. ഈ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


വടകര താലൂക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് സഹകരണ സംഘം ഡി. 2458 - ന്റെ രജിസ്ട്രേഷൻ 1969- ലെ കേരള 
സഹകരണനിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . സംഘം ഈ ഉത്തരവ് തീയതി മുതൽ ഏകാംഗ 
യോഗമല്ലാതായി തീരുന്നതാണ്. സംഘത്തിന്റെ റിക്കാർഡുകൾ 3 വർഷം വരെ സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ ആഫീസിന്റെ 
മുൻ അനുവാദത്തോടെ നശിപ്പിക്കേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) ഓഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ ഉത്തരവ് 


നമ്പർ 1618 / 09 / എ . ഇ .എൽ./ കെ . ഡിസ്. 


2009 ഒക്ടോബർ 16 . 


സൂചന ; - (1) ഈ ആഫീസിലെ 9 - 3 - 2009 - ലെ 1618 / 09 / എഇഎൽ നമ്പർ ഉത്തരവ്. 


- (2) സംഘം ലിക്വിഡേറ്ററുടെ 890 / 09 / പി . ആർ. നമ്പ രായുള്ള 30 - 9 - 2009 - ലെ നട പടിക മം . 


ക്ളിപ്തം നമ്പർ സി 1169 ആയി രജിസ്റ്റർ ചെയ്ത പാടിയോട്ടുചാൽ കൺസ്യൂമർ കോ -ഓപ്പറേറ്റീവ് സ്റ്റോർ പ്രവർത്തന 
രഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71(1) ( ബി) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും 
തളിപ്പറമ്പ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 
ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 28 - 3- 2009 - ന് ചാർജെടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


- മേൽ സൂചന (2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ ഇ എൽ ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല. 


മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം 
ഉപയോഗിച്ച് ക്ലിപ്തം നമ്പർ സി . 1169 ആയി രജിസ്റ്റർ ചെയ്ത പാടിയോട്ടുചാൽ കൺസ്യൂമർ കോ -ഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം 
സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി ആയവ നശിപ്പിക്കാവു 
ന്നതുമാണ്. 


KERALA GAZETTE 


[ PART III 


Copy of the Proceedings of the Liquidator, Padiyotchal Consumer Co -operative Store Ltd . No. C 1169 


No . 890 /2009 /PR 


30th September 2009. 


Ref: - 1. Proceedings No. 1618 /2009 / AEL dated 9 -3 -2009 of the Joint Registrar (General), Kannur. 


2 . Proceedings No. 1618 /2009 /AEL dated 29 - 9 - 2009 of the Joint Registrar (General), Kannur. 


As per the reference cited (1 ), the affairs of the Padiyotchal Consumer Co -operative Store Ltd . No. C . 1169, have 
been ordered to be wind up and the Unit Inspector, Peringome has been appointed as the Liquidator. The Liquidator took 
charge of the available assets and records of the society on 28 - 3 - 2009 . The Balance Sheet of the society as on the date of 
taking charge of the Liquidator is as follows : 


Liabilities 


Assets 


Amount 

Rs. 


Amount 

Rs. 


650 


Share Capital 
Estt. Contingency 
Adj. Heads Due by 


SB KDCB Taliparamba 
S /A Secretary 
Share in other societies 


500 
30 


125 


872 . 30 


300 
817 . 30 


Net loss 


Total 


1647 .30 


Total 


1647.30 


Statutory notice inviting claims against the society was duly published and no claim was received to the Liquidator. 
The Liquidator has collected all the realisable assets and made payments of the dischargeable liabilities. The receipts and 
disbursements pertaining to the society is as follows : 


Receipts 


Payments 


Amount 

Rs. 


Amount 

Rs. 


500 .00 


147 .00 


100 .00 


48.00 


100 .00 
100 .00 


55.00 
714 .00 


SB A / C 
Share RAIDCO 
Share CWCC 
Share KDCB 
Interest on SB A / c 
Liabilities forfeited 
S / A Secretary 
Net loss 


164.00 


Liquidation Charges 
Common Liqu. Fund 
Stationery 
Balance in SB A /c218 
Share Capital 
Estt . & Contingency 
Adj. Heads Due by 
Assets written off 

Total 


650 .00 


1647. 30 

30 .00 


125 .00 
872 .30 


903.30 


933 . 30 


Total 


3544.60 


3544 .60 


The final General Body meeting of the members was convened on 30 - 9 -2009 at the conference hall of Circle 
Co-operative Union , Taliparamba . But no body was present for the general body meeting. As per the records share capital 
amounting to Rs. 650 has to be refunded to the members , butmembers are unknown and no claim received so far . 

In these circumstances Liquidator requested to the Joint Registrar of Co-operative Societies (General), Kannur for 
permission to write off the unrealisable assets and forfeit the undischargeable liabilities and also to donate the surplus 
fund due to the forfeiture of liabilities to the Circle Co -operative Union , Taliparamba -Permission was obtained from the Joint 
Registrar as per Ref: (2 ) cited for donating the surplus fund Rs. 714 to the Circle Co -operative Union , Taliparamba and also 
permitted to forfeit the following liabilities and write off the assets . 


Liabilities forfeited 


Assest written off 


Amount 


Amount 
Rs. 


Rs. 


30 . 00 


Share Capital 
Estt . & Contingency 
Adj. Heads due by 


650 .00 
125 .00 


S /A Secretary 
Net Loss 


903 . 30 


872 .30 


Total 


1647. 30 


Total 


933 . 30 


19th JAN . 2010] 


CO - OPERATIVE DEPARTMENT 


69 


The 


The Liqidation charges have been remitted as per rules. The Liquidation accounts have been audited by the AEL 
Auditor of the Joint Registrar s Office , Kannur. Under the above circumstances the following order issued . 


ORDER 


The affairs of the Padiyotchal Consumer Co -operative Stores Ltd . No. C . 1169 is finally wound up under S . 73 of the 
Kerala Co -operative Societies Act 21 of 1969 and Registration of the Society is recommended for cancellation under S .74 of 
the said Act. 


നമ്പർ 1802 / 09 / എഇഎൽ/ കെ . ഡിസ്. 


2009 ഒക്ടോബർ 16. 


സൂചന: - (1) ഈ ആഫീസിലെ 25 - 3 - 2009 - ലെ 1802/ 09 / എഇഎൽ നമ്പർ ഉത്തരവ്. 


(2) സംഘം ലിക്വി ഡേറ്ററുടെ 898 / 09 / പി . ആർ. നമ്പ രായുള്ള 30 - 9 - 2009 - ലെ നട പടിക മം . 
ക്ളിപ്തം നമ്പർ സി 1286 ആയി രജിസ്റ്റർ ചെയ്ത ഓലയമ്പാടി കൺസ്യൂമർ കോ - ഓപ്പറേറ്റീവ് സ്റ്റോർ പ്രവർത്തന 
രഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71(1) ( ബി ) പ്രകാരം സമാപീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും 
തളിപ്പറമ്പ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 
ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 8 - 4 - 2009 - ന് ചാർജ്ജടുക്കുകയും സമാപീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന ( 2) നടപടിക്രമംവഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ ഇ എൽ ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


മേൽവസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം 
ഉപയോഗിച്ച് ക്ലിപ്തം നമ്പർ സി . 1286 ആയി രജിസ്റ്റർ ചെയ്ത ഓലയമ്പാടി കൺസ മർ കോ - ഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തു കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘത്തിന്റെ സകലരേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം 
സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി ആയവ നശിപ്പിക്കാവു 
ന്നതുമാണ്. 


Copy of the Proceedings of the Liquidator, Olayampadi Consumer Co - operative Stores Ltd . No. C . 1286 


No. 898/ 2009/PR . 

30th September 2009 . 
| Ref: - 1. Proceedings No. 1802/2009/ AEL dated 25-3 -2009 of the Joint Registrar ( General ) Kannur. 


- 2 . Proceedings No. 1802/ 2009/ AEL dated 30 - 9 - 2009 of the Joint Registrar ( General) Kannur. 


As per the reference cited (1 ) the affairs of the Olayampadi Consumer Co - operative Stores Ltd . No . C . 1286 have 
been ordered to be wind up and the Unit Inspector, Peringome has been appointed as the Liquidator. The Liquidator took 
charge of the available assets and records of the society on 8 - 4 - 2009. The Balance Sheet of the society as on the date of 
taking charge is as follows : 


Liabilities 


Assets 


Amount 


Amount 

Rs . 


Rs. 


625.00 


Share Capital 
Estt . Contingency 
S /L 


SB with KDC Bank 
Share in other Societies 
Net loss 


500 .00 
200.00 


125 .00 


763.00 


813. 00 
| 1513.00 


Total 


1513.00 


Total 


Statutory notice inviting claims against the society was duly published and no claim was received to the Liquidator. 
The Liquidator has collected all the realisable assets and made payments of the dischargeable liabilities . The receipts and 
disbursements pertaining to the society is as follows: 


KERALA GAZETTE 


[PART III 


Receipts 


Disbursement 


Amount 


Amount 

Rs. 


Rs . 


100.00 


130.00 


100.00 


| 43. 00 


Share KDC Bank 
Share RAIDCO 
SB A /c No. 217 
S /L Liquidator 
Liabilities forfeited 


662. 00 


100.00 


1513. 00 


Liquidation Charges 
Common Liquidation Fund 
S /L Liquidator 
Stationary 
SB A /c KDCB Taliparamba 
Share Capital forfeited 
Estt. & Contingency 
Adj. Heads Due by 
Assets Written off 

Total 


Net loss 


851 .00 


100.00 
27.00 
662.00 
625.00 
125.00 
763 .00 

851. 00 
- 3326.00 


Total 


3326. 00 


The final general body meeting of the members was convened on 30 - 9 - 2009 at the conference hall of Circle 
Co -operative Union Taliparamba. But nobody was present for the general body meeting . As per the records share capital 
amounting to Rs. 625 has to be refunded to the members, but members are unknown and no claims received so far. 

In these circumstances Liquidator requested to the Joint Registrar (General) Kannur for permission to write off the 
unrealisable assets and forefeit the undischargeable liabilities and also to donate the surplus fund due to the forfeiture of 
liabilities and also to donate the surplus fund due to the forfeiture of liabilities to the Circle Co -operative Union , 
Taliparamba . Permission was obtained from the Joint Registrar as per Ref. (2 ) Cited for donating the surpuls fund Rs. 662 
to the Circle Co -operative Union , Taliparamba and also permitted to forfeit the following liabilities and write off the assets. 
Liabilities forfeited 

Amount Assest Written off 

Amount 


Rs. 


RS. 


625. 00 


Net Loss 


851 . 00 


Share Capital 
Estt . & Contingency 
Adj. Heads Due by 


125.00 
763. 00 


Total 


1513.00 


The Ligidation charges have been remitted as per rules. The Liquidation accounts have been audited by the AEL 
Auditor of the Joint Registrar s Office, Kannur. Under the above circumstances the following order is issued. 


ORDER 


The affairs of the Olayampadi Consumer Co- operative Stores Ltd . No. C . 1286 is hereby finally wound up under 
S . 73 of the Kerala Co-operative Sicieties Act 21 of 1969 and Registration of the Society is recommended for cancellation 
under S .74 of the said Act. 


നമ്പർ 1556/09/ എഇഎൽ/ കെ . ഡിസ്. 


2009 ഒക്ടോബർ 31. 


സൂചന: - (1) ഈ ആഫീസിലെ 6962 / 08/ എഇഎൽ നമ്പരായുള്ള 5- 5 - 2009 - ലെ നടപടിക്രമം. 


- (2) സംഘം ലിക്വി ഡേ റ്ററുടെ 62 6 / 09 / കെ . 1 നമ്പരായുള്ള 26 - 10 - 2 009 - ചെല നട പടി ക മം . 


ക്ളിപ്തം നമ്പർ സി 1190 ആയി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ടൂറിസം ആന്റ് ഹോട്ടൽ സഹകരണസംഘം പ്രവർത്തനരഹിത 
മായതിനാൽ സൂചന( 1) ഉത്തരവുവഴി സംഘത്തിനെ സമാപ്തീകരിക്കുന്നതിന് കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 
കാര്യാലയത്തിലെ കണ്ണൂർ- 1 യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 25 - 3 - 2009 - ന് 
ചാർജ്ജടുക്കുകയും സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു . 

- മേൽ സൂചന ( 2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്നും 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


19th JAN . 2010] 


CO -OPERATIVE DEPARTMENT 


71 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിന്റെ പേരിൽ ആസ്തിബാദ്ധ്യതകൾ യാതൊന്നും നിലനിൽപ്പില്ല. സമാപീകരണം പൂർത്തിയായിട്ടുണ്ട്. 

- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം 
ഉപയോഗിച്ച് സി . 1190 ആയി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ടൂറിസം ആന്റ് ഹോട്ടൽ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം 
സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി ആയവ നശിപ്പിക്കാവുന്നതുമാണ്. 


ക്ളിപ്തം നമ്പർ സി 1190 കണ്ണൂർ ടൂറിസം ആന്റ് ഹോട്ടൽ സഹകരണസംഘം ലിക്വിഡേറ്ററുടെ നടപടിക്രമം 


നമ്പർ 626 / 09 / കെ1. 


2009 ഒക് ടോ ബർ 26 . 


ome 


സൂചന : - (1) ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ 5- 3- 2009 - ലെ 1556 /09/ എഇഎൽ നമ്പർ ഉത്തരവ്. 

(2) 5 - 10 -2009- ലെ ലിക്വിഡേറ്ററുടെ നടപടിക്രമം. 

(3) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 26-9 -2009 - ലെ 1556/09 /എഇഎൽ നമ്പർ ഉത്തരവ്. 
- കണ്ണൂർ ടൂറിസം ആന്റ് ഹോട്ടൽ സഹകരണസംഘം ക്ലിപ്തം നമ്പർ സി 1190- ന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് 
കണ്ണൂർ-1 യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി മേൽ സൂചന പ്രകാരം നിയമിച്ച് ഉത്തരവായിട്ടുണ്ട് സംഘത്തിന്റെ റിക്കാർഡുകൾ 
ഒന്നും ലഭ്യമാകാത്തതിനാൽ കണ്ണൂർ- 1 യൂണിറ്റ് ഇൻസ്പെക്ടർ 25- 3 -2009 - ന് സ്വമേധയാ ചാർജ്ജടുക്കുകയുണ്ടായി. തുടർന്ന് സംഘ 
ത്തിനെതിരായും അനുകൂലമായും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനും 2 മാസത്തെ സമയം അനുവദിച്ചുകൊണ്ട് 21 - 5 - 2009 - ന് 
ക്ളെയിം നോട്ടീസ് പ്രിസിദ്ധീകരിച്ചു . സംഘം രജിസ്റ്റർ ചെയ്ത് പ്രഥമ പൊതുയോഗം ചേർന്നതല്ലാതെ മറ്റു വ്യാപാര പ്രവർത്തന 
ങ്ങളൊന്നും നടത്തിയിട്ടില്ലായെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ആയതിനാൽ ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത 
തീയതിയിൽ സംഘത്തിന്റെ പേരിൽ ആസ്തി ബാദ്ധ്യതകളൊന്നുംതന്നെയില്ലെന്നും അനുമാനിക്കാവുന്നതാണ്. കണ്ണൂർ ജില്ലാ 
സഹകരണ ബാങ്കിൽ സംഘത്തിന്റെ പേരിൽ എന്തെങ്കിലും തുകകൾഉണ്ടെങ്കിൽ ആയത് അറിയിക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ചതിനെ 
തുടർന്ന് ജില്ലാ സഹകരണ ബാങ്കിൽ സംഘത്തിന്റെ പേരിൽ ഒരു എസ്. ബി . അക്കൗണ്ട്ഉള്ളതായി കണ്ടെത്തുകയും ആയത് 
കളോസ് ചെയ്ത് ലിക്വിഡേറ്ററുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്യുകയുണ്ടായി. നിശ്ചിത സമയ പരിധിക്കകം ആരുംതന്നെ 
അവകാശവാദങ്ങൾ ഉന്നയിച്ചില്ല . 

- ലിക്വിഡേറ്ററുടെ 16 - 9 - 2009 - ലെ തീരുമാനപ്രകാരം സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 26 - 9 - 2009 - ന് വൈകുന്നേരം 
3 മണിക്ക് കണ്ണൂർ സർക്കിൾ സഹകരണ യൂണിയൻ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ 
അംഗങ്ങളാരും തന്നെ പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തില്ല . ആയതിനാൽ സഹകരണ സംഘം രജിസ്ട്രാറുടെ 43/ 03 സർക്കുലർ 
പ്രകാരമുള്ള ലിക്വിഡേഷൻ ചാർജ്ജ്, കോമൺ ലിക്വിഡേഷൻ ഫണ്ട്എന്നീ ഇനങ്ങളിൽ അടയ്ക്കാനുള്ള തുകകൾ അടച്ചത് കഴിച്ച് 
ബാക്കിത്തുക മറ്റു ബാദ്ധ്യതകളൊന്നും നിലവിലില്ലാത്തതിനാൽ അസി. രജിസ്ട്രാർ ( ജനറൽ) - ന്റെ പേരിലുള്ള കോമൺ ലിക്വിഡേഷൻ 
ഫണ്ടിലേക്ക് മാറ്റുന്നതിന് ലിക്വിഡേറ്റർ തീരുമാനിക്കുകയും ആയതിന് അംഗീകാരം നൽകിക്കൊണ്ട് മേൽ സൂചന (3) പ്രകാരം 
ഉത്തരവാകുകയും ചെയ്തു . സമാപ്തീകരണ നടപടികളുടെ ഭാഗമായുള്ള സംഘത്തിന്റെ കണക്കുകൾ ആഡിറ്റ് ചെയ്യുന്നതിന് ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ എൻഎൽ ആഡിറ്റർക്ക് സമർപ്പിക്കുകയും വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുകയും 
ചെയ്തിട്ടുണ്ട്. 

5 -10 - 2009- ലെ വരവ്-ചെലവ് കണക്ക് 


രൂപ് 


രൂപ് 


100 


| 100 


എസ്. എൽ. ലിക്വിഡേറ്റർ 
എസ്. ബി . ( 570 ) 
എസ്. ബി . ലിക്വിഡേറ്റർ 


2, 360 


2 , 360 


2 , 460 


എസ്. ബി. ലിക്വിഡേറ്റർ 
എസ്. ബി . ലിക്വിഡേറ്റർ 
എസ്. എൽ. ലിക്വിഡേറ്റർ 
ലിക്വിഡേഷൻ ചാർജ്ജ് 
മറ്റു ചെലവുകൾ 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


100 
350 


32 


1, 978 


ആക 


4 ,920 


ആകെ 


4 , 920 


5 - 10 - 2009 - ലെ കടധന പട്ടിക 


ബാദ്ധ്യതകൾ ഇല്ല . 

ആസ്തികൾ ഇല്ല. 
മേൽ സാഹചര്യത്തിൽ താഴെ ചേർത്തപ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 
ക്ളിപ്തം നമ്പർ സി 1190 കണ്ണൂർ ടൂറിസം ആന്റ് ഹോട്ടൽ സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായ എന്നിൽ അർപ്പിതമായ 
അധികാരമുപയോഗിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 73 (3 ) പ്രകാരം മേൽ സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് 
കേരള സഹ ക രണ നിയമം വകുപ്പ് ( 74 ) പ്രകാരം സംഘ ത്തിന്റെ രജി സ് ടു ഷൻ റദു ചെയ്യു ന്ന തിന് കണ്ണൂർ ജില്ലാ 
സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - നോട് ശുപാർശ ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 


KERALA GAZETTE 


[ PART III 


നമ്പർ 6666 / 09 / എഇഎൽ/ കെ . ഡിസ്. 


2009 ഒക്ടോബർ 31. 


- സൂചന : - 


(1) ഈ ആഫീസിലെ 18- 12 -2009 - ലെ 6235/ 99/ എഇഎൽ നമ്പർ ഉത്തരവ്. 
- (2) സംഘം ലിക്വി ഡേ റ്റ റു ടെ 479 / 00 / എം നമ്പരായുള്ള 27 - 10 - 2009 - ലെ നട പ ടിക മം . 


ക്ളിപ്തം നമ്പർ സി 1132 ആയി രജിസ്റ്റർ ചെയ്ത കണാരംവയൽ കൺസ്യൂമർ കോ -ഓപ്പറേറ്റീവ് സ്റ്റോർ പ്രവർത്തന 
രഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71(1)( ബി) പ്രകാരം സമാപീകരണത്തിന് സൂചന ( 1) ഉത്തരവിടുകയും തളിപ്പറമ്പ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ മാടായി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു . 
തുടർന്ന് ലിക്വിഡേറ്റർ 31- 1-2001- ന് ചാർജെടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന (2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ ഇ എൽ ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ യാതൊന്നും നിലനിൽക്കുന്നില്ല . 

- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം 
ഉപയോഗിച്ച് ക്ളിപ്തം നമ്പർ സി 1132 ആയി രജിസ്റ്റർ ചെയ്ത കണാരംവയൽ കൺസമർ കോ - ഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ 
രജിസ്ട്രേഷൻ റദുചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം 
സുരക്ഷിത മായി സൂക്ഷിക്കേണ്ടതും ടി കാലാ വ ധിക്കു ശേഷം ഈ ആഫീസിന്റെ അനു മ തിക്ക് വിധേ യ മായി ആയ വ 
നശിപ്പിക്കാവുന്നതാണ്. 


ക്ളിപ്തം നമ്പർ സി 1132 കണാരംവയൽ കൺസ്യൂമർ കോ - ഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ ലിക്വിഡേറ്ററുടെ നടപടിക്രമം 


നമ്പർ 479 / 2000 / എം . 


2 0 09 ഒക് ടോ ബർ 27 . 


സൂചന; - (1) ജോയിന്റ് രജിസ്ട്രാറുടെ 18 - 12 - 1999 - ലെ 6235/ 99/ എഇഎൽ നമ്പർ ഉത്തരവ്. 

(2) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 26 - 9- 2009 - ലെ 6666 / 09/ എഇഎൽ നമ്പർ നടപടിക്രമം. 

(3) സംഘം ലിക്വിഡേറ്ററുടെ 30 -9-2009- ലെ 2 -ാം നമ്പർ തീരുമാനം. 
ക്ളിപ്തം നമ്പർ സി 1132 കണാരംവയൽ കൺസ്യൂമർ കോ -ഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് 
മാടായി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട് മേൽ സൂചന ( 1) പ്രകാരം ഉത്തരവാകുകയും മാടായി യുണിറ്റ് 
ഇൻസ്പെക്ടർ 31 -1- 2001 - ന് സ്വമേധയാ ചാർജ്ജടുക്കുകയുമുണ്ടായി. സംഘത്തിന്റെ റിക്കാർഡുകൾ ഒന്നുംതന്നെ ലിക്വിഡേറ്ററുടെ 
അധീനതയിൽ ലഭിച്ചില്ല . ഇത് സംബന്ധിച്ച് 20 - 9- 2008 - ന് സംഘം മുൻ ഭരണസമിതി അധികാരികൾക്ക്കത്തെഴുതുകയും എന്നാൽ 
മേൽ കത്ത് ആരുംതന്നെ വാങ്ങാതെ തിരിച്ച് വരികയാണ് ചെയ്തത്. ആയതിനാൽ സംഘത്തിന്റെ റിക്കാർഡുകൾ കണ്ടെത്താനുള്ള 
ശമങ്ങളെല്ലാം വിഫല മാ വുകയാണ് ഉണ്ടായത്. സംഘത്തിന്റെ 1992 - 93 വർഷത്തെ ഓഡിറ്റ് നടന്ന തായി ബോധ്യപ്പെട്ടു 
അതുപ്രകാരം സർക്കാരിലേക്ക് ബാദ്ധ്യതകളൊന്നുംതന്നെയില്ല . തുടർന്ന് സംഘത്തിന്റെ അനുകൂലവും പ്രതികൂലവുമായ അവകാശ 
വാദങ്ങൾ സംബന്ധിച്ച് ക്ളെയിം നോട്ടീസ് 30 - 6- 2008 - ന് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അവസാനമായി ലഭിച്ച ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ 
അടിസ്ഥാ ന ത്തിൽ സംഘ ത്തിന്റെ ആസ്തി ബാദ്ധ്യതകൾ നിജപ്പെടുത്തി ആസ്തികൾ സ്വരൂപിക്കു ന്ന തിന്റെ ഭാഗ മായി 
ലിക്വിഡേറ്ററുടെ പേരിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ മെയിൻ ശാഖയിൽ ഒരു സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ( നമ്പർ 639) 
ആരംഭിച്ചു . ജില്ലാബാങ്ക് ഷെയർ തിരിച്ചു വാങ്ങിയ വകയിൽ 100 രൂപയും ജില്ലാ മെത്ത വ്യാപാര സഹകരണ സ്റ്റോറിന്റെ ഷെയർ 100 
രൂപയും എസ്. ബി . അക്കൗണ്ട് 400 വഴി 768 രൂപ എന്നിങ്ങനെ ആകെ 968 രൂപയും ലിക്വിഡേറ്റർ എസ്. എൽ. ആയി അടച്ച 
ഇനീഷ്യൽ ഡെപ്പോസിറ്റ് തുക 100 രൂപയും പലിശയും അടക്കം 1,083 രൂപ ബാങ്കിൽ ഉണ്ട്. സൂചന 2 ഉത്തരവ് പ്രകാരം 
സംഘത്തിന്റെ 36,490. 10 രൂപയുടെ ആസ്തികൾ എഴുതിത്തള്ളുന്നതിനും 37,458. 10 രൂപയുടെ ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനും 
അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരം സംഘത്തിന്റെ കണക്കുകൾ ക്രമീകരിക്കുകയും ചെയ്തു . 

ലിക്വിഡേറ്ററുടെ 26 - 8- 2009 - ലെ 3 -ാം നമ്പർ തീരുമാനപ്രകാരം സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 16 - 9- 2009 - ന് വൈകുന്നേരം 
4 മണിക്ക് കണ്ണൂർ സർക്കിൾ സഹകരണ യൂണിയൻ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ 
പ്രസ്തുത യോഗത്തിൽ അംഗങ്ങളാരുംതന്നെ പങ്കെടുത്തില്ല . 

ക്ളിപ്തം നമ്പർ സി 1132 കണാരംവയൽ കൺസ്യൂമർ സ്റ്റോറിന്റെ 10 /09 - ലെ വരവ് ചെലവ് കണക്ക്. 


വരവ് 


ചെലവ് 


രൂപ് 


രൂപ് 


968 


ലിക്വിഡേഷൻ ചാർജ്ജ് 


145 


എസ്. ബി . പിൻവലിച്ചത് 
എസ്. എൽ. ലിക്വിഡേറ്റർ 


100 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


758 


പലിശ 


80 


പലവക 
എസ്. എൽ. ലിക്വിഡേറ്റർ 


| 100 


ആകെ 


1, 083 


ആകെ 


1,083 


സംഘത്തിൽ നിലവിൽ ആസ്തി ബാദ്ധ്യതകൾ ഒന്നുംതന്നെ ഇല്ലെന്ന് ബോധിപ്പിച്ചിരിക്കുന്നു . 


19th JAN . 2010] 


CO -OPERATIVE DEPARTMENT 


73 


മേൽ സാഹചര്യത്തിൽ സഹകരണ സംഘം രജിസ്ട്രാറുടെ 43 / 03 സർക്കുലർ പ്രകാരമുള്ള ലിക്വിഡേഷൻ ചാർജ്ജ്, കോമൺ 
ലിക്വിഡേഷൻ ഫണ്ട്എന്നീ ഇനങ്ങളിൽ അടച്ച് ബാക്കി തുകയും കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് സംഭാവന നൽകുവാൻ 
ലിക്വിഡേറ്റർ തീരുമാനമെടുത്തു . വരവ് ചെലവ് കണക്കുകൾ ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ കാര്യാലയത്തിലെ എ . ഇ .എൽ. 
ഓഡിറ്റർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ താഴെപ്പറയും വിധം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


- ഉത്തരവ് 


ക്ളിപ്തം നമ്പർ സി 1132 കണാരം വയൽ കൺസ മർ കോ -ഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ ലിക്വിഡേറ്ററായ എന്നിൽ 
അർപ്പിതമായ അധികാരം ഉപയോഗിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 73( 2) പ്രകാരം മേൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യുന്നതിനും കണ്ണൂർ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) നോട് ശുപാർശ ചെയ്യുന്നതിനും തീരുമാനിച്ചിരിക്കുന്നു. 


( 5 ) 


നമ്പർ 1800/ 2009 / എ . ഇ .എൽ. കെ . ഡിസ്. 


2009 നവംബർ 4. 


സൂചന; - ( 1) ഈ ആഫീസിലെ 1800/ 2009/ എ . ഇ .എൽ. നമ്പരായുള്ള 25 -3 - 2009- ലെ നടപടിക്രമം. 

( 2 ) സംഘം ലിക്വിഡേറ്ററുടെ 1195 / 09/ പി . നമ്പരായുള്ള 31- 10 - 2009 - ലെ നടപടിക്രമം. 
ക്ലിപ്തം നമ്പർ സി 1305 ആയി രജിസ്റ്റർ ചെയ്ത പയ്യന്നൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം പ്രവർത്തനരഹിത 
മായതിനാൽ സൂചന (1) ഉത്തരവുവഴി സംഘത്തിനെ സമാപ്തീകരിക്കുന്നതിന് തളിപ്പറമ്പ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാ 
ലയത്തിലെ പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 30 -4 - 2009 - ന് ചാർജ്ജടുക്കു 
കയും സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു . 

മേൽ സൂചന ( 2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണനിയമം വകുപ്പ് 73 പ്രകാരം 
പൂർത്തിയായതായും കേരള സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദുചെയ്യണമെന്ന് ലിക്വിഡേറ്റർ 
അപേക്ഷിച്ചിട്ടുണ്ട്. 

സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിന്റെ പേരിൽ ആസ്തിബാദ്ധ്യതകൾ യാതൊന്നും നിലനിൽപ്പില്ല . സമാപ്തീകരണം പൂർത്തിയായിട്ടുണ്ട്. 

മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം 
ഉപയോഗിച്ച് സി 1305 ആയി രജിസ്റ്റർ ചെയ്ത പയ്യന്നൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദുചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം 
സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ നശിപ്പിക്കാവുന്നതുമാണ്. 


Copy of the Proceedings of the Liquidator, Payyanur Block Labour Co -operative Society Ltd. No. C . 1305 
No. 1195/2009 /P . 

31st October 2009 . 


| Ref: - 


Proceedings No. 1800/09/ AEL dated 25-3 - 2009 of the Joint Registrar ( General), Kannur. 


| As per the reference cited, the affairs of the Payyanur Block Labour Contract Co-operative Society Ltd . No. C.-1305 
have been ordered to be wound up and the Unit Inspector, Payyanur has been appointed as Liquidator. The Liquidator 
took charge of the assets, liabilities and records of the society on 30 -4 -2009 . The Balance Sheet of the society as on the 
date of taking charge of the Liquidator was as follows: 


Balance sheet as on 3 -4 -2009 


Liabilities 


Assets 


Amount 

Rs. 


Amount 

Rs. 


Share Capital 
Suspense Liability 


6,100 .00 

56.00 


S / A with KDC Bank 
Share with Raidco 


3,000 .00 
100. 00 


Net Loss 


3,056.00 


Total 


6156.00 


Total 


6,156.00 


KERALA GAZETTE 


[PART III 


Receipt and Disbursement during the period of Liquidation as follows : 


Receipts 


Amount 


Disbursement 


Amount 

Rs. 


Rs. 


S / A with KDC Bank 
Share with RAIDCO 
Interest received 
Withdrawal from SB A /C 


3,000 .00 
100 .00 
228 .00 
665. 00 


Deposited with KDC Bank 
Liquidation Charge 
Common Liquidation Fund 


3,328. 00 
499 .00 
166 .00 


Total 


3,993.00 


Total 


3,993 .00 


Profit and Loss A /c during the period of liquidation as follows: 


Loss 


Profit 


Amount 

Rs. 


Amount 

Rs. 


Liquidation charges 
Common liquidation fund 


499 .00 
166 . 00 


Interest received 
Loss 


228.00 
437 . 00 


Total 


665 . 00 


Total 


665. 00 


3,056 .00 


Net loss 


3 ,493.00 


Net Loss previous 
Loss on Liquidation Period 

Net loss 


437 .00 


3,493 .00 


Total 


3,493.00 


Balance sheet as on 5 - 10 - 2009 


Liabilities 


Assets 


Amount 

Rs. 


Amount 

Rs. 


Share Capital 
Suspense Liability 


6 , 100 .00 

56 .00 


Deposit with KDC Bank 
Net Loss 


2,663.00 
3 ,493.00 
6 ,156 .00 


Total 


6 ,156 .00 


Total 


There is no due pending remittance to the Government, Final General body meeting was held on 30 -9 - 2009. Nobody 
was turned up for the meeting. The liquidator has resolved approve R & D amount during the period . 


Liquidation charges as well as common liquidation fund has been levied vide Circular No. 43/2003 dated 1 -8- 2003. 
sanction has been accorded from the Joint Registrar of Co -operative Societies (General), Kannur for the write off of the 
following unrealisable assets and also for the forfeiture of the undischargeable liabilities as per proceedings No. 1800/09 / 
AEL dated 21- 10 - 2009. 


Liabilities Forfeited 


Amount 


Assets Written Off 


Amount 

Rs. 


Rs. 


6 ,100 .00 


Net Loss 


3,493 .00 


Share Capital 
Suspense liability 


56 .00 


Total 


6 , 156 .00 


Sanction has been accorded from the Joint Registrar of Co -operative Societies (General), Kannur to donate balance 
amount of Rs. 2 ,663 to circle Co -operative Union , Taliparamba. The Liquidation account has been audited by the AEL 
Auditor , O /o the Joint Registrar, (General ) Kannur. 


19th JAN . 2010] 


CO - OPERATIVE DEPARTMENT 


In the circumstances the final winding up of the Payyanur Block Labour Contract Co -operative Society Ltd . 
No . C . 1305 has been finalised as per section 73 of the Co -operative Societies Act and I have hereby recommended for 
the cancellation of registration of the Payyanur Block Labour Contract Co -operative Society Ltd . No. C . 1305 under 
section 74 of the Kerala Co -operative Societies Act. 


നമ്പർ 2108 / 2009/ എ . ഇ .എൽ. കെ . ഡിസ്. 


2009 നവംബർ 9 . 


സൂചന: - (1) ഈ ആഫീസിലെ 2108 / 09 / എഇഎൽ നമ്പറായുള്ള 1- 4- 2009 - ലെ നടപടിക്രമം. 


( 2) സംഘം ലിക്വിഡേറ്ററുടെ 1219 / 09/ പി . നമ്പരായുള്ള 31 -10 - 2009 - ലെ നടപടിക്രമം. 


ക്ലിപ്തം നമ്പർ സി 1246 ആയി രജിസ്റ്റർ ചെയ്ത കണ്ടോത്ത് സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സ് പ്രവർത്തനരഹിതമായതിനാൽ 
സൂചന (1) ഉത്തരവുവഴി സംഘത്തിനെ സമാപ്തീകരിക്കുന്നതിന് തളിപ്പറമ്പ അസിസ്റ്റന്റ്രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ 
പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 30 - 4- 2009 - ന് ചാർജ്ജടുക്കുകയും 
സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു . 

മേൽ സൂചന (2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 പ്രകാരം 
പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ്74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദുചെയ്യണമെന്ന് ലിക്വിഡേറ്റർ 
അപേക്ഷിച്ചിട്ടുണ്ട്. 

-- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിന്റെ പേരിൽ ആസ്തിബാദ്ധ്യതകൾ യാതൊന്നും നിലനിൽക്കുന്നില്ല . സമാപ്തീകരണം പൂർത്തിയായിട്ടുണ്ട്. 

മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപ 
യോഗിച്ച് സി 1246 ആയി രജിസ്റ്റർ ചെയ്ത കണ്ടോത്ത് സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ രജിസ്ട്രേഷൻ റദ്ദുചെയ്തുകൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘ ത്തിന്റെ സകല രേഖ കളും റിക്കാർ ഡു കളും കേരള സഹ ക ര ണ നിയമം ചട്ടം 70 അ നു ശാ സിക്കും 
വിധം 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കു ശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതുമാണ്. 


Copy of the Proceedings of the Liquidator, Kandoth Co -operative Store Ltd . No. C 1246 


No . 1219/2009 ( P ). 


- 31st October 2009. 


Ref: - 1. Proceedings No . 2108/09/AEL dated 1-4-2009 of the Joint Registrar (General), Kannur. 


| As per the reference cited, the affairs of the Kandoth Co - operative Store Ltd. No. C -1246 have been ordered to be 
wound up and the Unit Inspector, Payyanur has been appointed as Liquidator. The liquidator took charge of the assets , 
liabilities and records of the society on 30 -4 -2009 . The balance sheet of the society as on the date of taking charge of 
Liquidator as follows: 

Balance sheet as on 30 - 4- 2009 


Liabilities 


Assets 


Amount 

Rs. 


Amount 

Rs. 


13 , 525 . 60 


Bank deposit 
Share with KDC Bank 
Adjusting Heads due to 


100.00 


215.00 


Share Capital 
Reserve Fund 
Reserve for Adjusting Heads due to 
Affiliation fees due 
Undistributed profit 
Net Profit 

Total 


9,400 .00 
236. 65 
215. 00 
800 .00 
70995 
2 , 479.00 
13,840 .60 


Total 


13,840 . 60 


KERALA GAZETTE 


[PART III 


Receipts and Disbursement during the period of Liquidation as follows: 
Receipts 

Amount 

Disbursement 
Rs. 


Amount 

Rs. 


SB with KDC Bank withdrawn 
Share with K . D .C . Bank withdrawn 
Interest received 
Withdrawal from SB A /C 

Total 


13,525.60 

100.00 
2 ,704 .00 
4 ,066 .00 
20 ,395.60 


Liquidation charge 
Common Liquidation Fund 
Remittance with SB A /C 
Affiliation fees remitted 

Total 


2 ,449.00 

817.00 
16 ,329 .60 

800 .00 
20 ,395.60 


Profit and Loss A /C during the period of Liquidation as follows: 
Loss 

Amount 

Rs. 


Profit 


Amount 


Rs. 


Liquidation charge 
Common Liquidation fund 


2,449.00 
817 .00 


Interest received 
Net Loss 


2,704 .00 

562.00 
3,266 .00 


Total 


3 , 266 .00 


Total 


Balance sheet as on 5 - 10 - 2009 


Liabilities 


Assets 


Amount 

Rs. 


Amount 

Rs. 


Share Capital 

9,400 .00 Bank deposit 

12,263.60 
Reserve Fund 

236 .65 

Adjusting heads due to 215. 00 
Reserve. for Adjusting heads due to 215 .00 

Net Loss 

562.00 
Undistributed profit 

3, 188.95 
Total 13 ,040.60 

Total 13,040 .60 
There is no due pending remittance to the Government. Final General body meeting was held on 30 -9 -2009 . 
Nobody was turned up for the meeting . The Liquidator has resoled approve R & D amount during the period . 

Liquidation charge as well as Common Liquidation fund has levied vide circular No. 43 /2003 dated 1-8 -2003. Sanction 
has been accorded from the Joint Registrar of Co -operative Societies (General), Kannur for the write off of the following 
unrealisable assets and also for the forfeiture of the undischargeable liabilities as per Proceedings No. 2108 /09/AEL 
dated 15 - 10 - 2009. 


Liabilities Forfeited 


Assets Written Off 


Amount 


Amount 

Rs. 


Rs. 


Share Capital 9,400 .00 Adjusting Heads due to 

215 .00 
Reserve fund 236 .65 Net Loss 

562.00 
Reserve for Adjusting heads due to 215.00 
Undistributed Profit 

3 ,188 .95 
Total 13,040 .60 

Total 777.00 
Sanction has been accorded from the Joint Registrar of Co -operative Societies (General), Kannur to deposit balance 
amount of Rs. 12 ,263 .60 to the Common Liquidation Fund, with Kannur District Co -operative Bank , Taliparamba Branch in 
the name of the Assistant Registrar (General), Taliparamba. The Liquidation Account has been audited by the AEL Auditor, 
Office of the Joint Registrar (General), Kannur. 

In the circumtsances, the final winding up of the Kandoth Co -operative Consumer Store Ltd . No. C . 1246 has been 
finalised as per section 73 of the Co -operative Societies Act and I hereby recommended for the cancellation of the 
registration of the Kandoth Co -operative Consumer Store Ltd . No. C . 1246 under section 74 of the Kerala Co -operative 
Societies Act. 


Office of the Joint Registrar (General) of 
Co-operative Societies, Kannur. 


( Sd .) 
Joint Registrar (General). 


19th JAN . 2010 ] 


CO -OPERATIVE DEPARTMENT 


REGISTRATION CERTIFICATE 


No. 0 . 388 /2009 /R .Dis. 


30th October 2009. 


4 . Liability 

– Limited 
5. Area of Operation – Manjeshwar and 

Mangalpady Panchayath 
6 . Main object — Welfare of Agriculturists 
7 . Authorised share capital — Rs. 79,00 ,000 


I do hereby certify that in exercise of the powers 
conferred upon me under section 7 of the Kerala 
Co -operative Societies, Act 1969 (Act 21 of 1969 ) that the 
following society the particulars which is furnished in the 
Categorical Statement is registered by me today as a 
Co- operative Society under the said Act, on the basis of 
limited liability and the bye -law of the undermentioned 
Society is also hereby registered under the said section . 


8 . Maximum borrowing – 100 times of the paid up 
power of the society share capital + Reserve 

fund . 
9 . Type of society — Rule - 15 - 11 (1) Welfare 

Societies 


Categorical Statement 


1 . Name and the Number of the Society — The Manjeshwar 
Mangalpady Agriculturist Welfare Co -operative 
Society Ltd. No. S. 420 
2. Date of Registration — 30-10 -2009 
3 . Address — Kunjathur, P . O . Kunjathur, 

Manjeshwar. 


Office of the Joint Registrar (General) 
of Co -operative Societies, 

(Sd.) 
Kasaragod . 

Joint Registrar (General). 


